| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERN 


കർള 


സർക് 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


8th March 2011 

| 2011 മാർച്ച് 8 
| 17th Phalguna 1932 
1932 ഫാൽഗുനം 17 


വാല്യം 56 


നമ്പർ 


PART III 
Stores Purchase 


Health Services Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ബി2 - 3 4 5 6 / 11 / ജി . മെ . ആ . 

2 011 
ഫെബ്രുവരി 18. 
- കൊല്ലം ജില്ലയിലേക്ക് ആവശ്യമായ ആശുപത്രി 
ഉപകരണങ്ങൾ, ഓഫ്താൽമിക് ഉപകരണങ്ങൾ, 
മരുന്നുകൾ, ചുവടെ വിവരിക്കുന്ന സാധനങ്ങൾ 
എന്നിവ വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടി ദർഘാസുകൾ 
17 - 3 - 2011, 3 മണിക്ക് മുമ്പായി കൊല്ലം ജില്ലാ 
മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതും പ്രസ്തുത 
ദർഘാസുകൾ അന്നേ ദിവസം 3 മണിയ്ക്ക് തന്നെ 
സമർപ്പിച്ച ആളിന്റെ യോ അ വർ 
ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരുടെയോ മുന്നിൽ 
വച്ച് തുറക്കുന്നതുമാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വിൽപ്പന 1 - 3 - 2011 മുതൽ 17 - 3 - 2011 - ന് പകൽ 
1 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. 

അടങ്കൽ തുക - 4,86,600 . 


SY 


Items 


Specification 


No . 


Quantity 
(Nos.) 


1 


2 racks-24 " x 36 " 


4 


2 


24 " x 36 " 


3 


Steel Trolly for keeping 
Medicines in theatre 
(ISI Mark ) 
Steel sterile instruments 
with drip stand (ISI Mark ) 
Steel stand for keeping 
autoclave (ISI Mark ) 
Autoclavable drums, 
(ISI Mark ) Big Size 
Medium Size 
Small size 


24 " x 36 " 


4 


14 " x 12 " 
10 " X 12 " 
9" x 9" 


5 Hydraulic Operation 

theatre table (ISI Mark ) 
6 Chair with adjustable 

height & Back support 

for theatre (ISI Mark ) 
7 Steel rotating stools 

with height adjustable 

(ISI Mark ) 
8 Minot theatre examina 

tion , steel cd (Plain ) 

(ISI Mark ) 
9 Spot light for minor 

theatre with halogen 

bulb (ISIMark ) 
10 Electric extension cord 50 amp 

with plug ( ISI Mark ) 
11 Medium size rechargeable 

torch (Britelite ) (ISI Mark ) 
12 Pulse oxymeter finger 

type (ISI Mark ) 
13 Almirah steel (Big size ) 

(ISI Mark ) 
14 Indirect Ophthalmoscope 

Cord type (Welchallyn ) 

(ISI Mark ) 
15 Gonioscope 3 mirror 

Goldman type (Volk ) (ISI 

Mark ) 
16 Cataract Surgery Kit 

( ISI Mark ) 
17 Enucleation set 

(ISI Mark ) 
18 Distant vision testing Illuminated 
drum (ISI Mark ) rotating with 

full steel frame 
with English , 
Malayalam , E 
Chart and No 
chart 


- (1 ) 


SY 


ദർഘാസ് ഫോറം ഒറിജിനൽ തുകയുടെ 0.2 % മിനിമം ദർഘാസ് ഫോറത്തിന്റെ വില (വിൽപ്പന നികുതിയടക്കം). 
400 + 4 % വാറ്റ് മാക്സിമം 1, 500 + 4 % വാറ്റ്. ഡ്യപ്ലിക്കേറ്റ് 

അസ്സൽ - 1,000 + 4.04 % വാറ്റ്. 
ഒറിജിനലിന്റെ 50 % + 4 % വാറ്റ് എന്ന വിലയ്ക്ക് ഈ ഓഫീസിൽ 

ഡ്യൂപ്ലിക്കേറ്റ്- 500 + 4.04 % വാറ്റ്. 
നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 

- ദർഘാ സ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി 

10 - 2 - 2011. 
തിരിച്ച് നൽകുന്നതല്ല. ദർഘാസിൽ രേഖപ്പെടുത്തുന്ന 
തുകയുടെ 1 % - ൽ കുറയാത്ത തുകയ്ക്ക് കാസ് ചെയ്ത 

ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
ഡിമാന്റ് ഡാഫ്റ്റോ/ ട്രഷറി സേവിംഗ് ഡെപ്പോസിറ്റോ ജില്ലാ 

- സമയവും 16- 3 - 2011, 3 മണി. 
മെഡിക്കൽ ഓഫീസറുടെ പേർക്ക് എടുത്ത നിരതദ്രവ്യമായും - ദർഘാ സ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സ്റ്റോർ പർച്ചേയ്ത് റൂളിൽ പറയുന്ന പ്രത്യേക ഫോറത്തിൽ സമയവും - 17 - 3 - 2011, 11 മണി. 
- 50 - ന്റെ മുദ്രപത്രത്തിൽ എഗ്രിമെന്റും നിരതദ്രവ്യവും - ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 - 3 - 2011, 
ഉള്ളടക്കം ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്ന 12 മണി. 
തിനുള്ള അധികാരം ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ 

ടെണ്ടർ തുകയുടെ 1 % നിരതദ്രവ്യമായി ടെണ്ടറിനൊപ്പം 
നിക്ഷിപ്തമായിരിക്കുന്നതാണ്. മറ്റ് വിശദവിവരങ്ങൾ ഈ 

സമർപ്പിക്കേണ്ടതാണ്. 50 വിലയുള്ളമുദ്രപ്പത്രത്തിൽ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 10 മണി മുതൽ 

പ്രാരംഭ ഉടമ്പടി വെയ്ക്കേണ്ടതാണ്. ഫോറത്തിന്റെ വില നേരിട്ട് 
5 മണിവരെ അറിയാവുന്നതാണ്. 

ഓഫീസിൽ അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
- ( ഒപ്പ്) 

പ്രവർത്തി സമയങ്ങളിൽ ഓഫീസിൽ നിന്നും ലഭ്യമാണ്. 

കാരണം കാണിക്കാതെ ദർഘാസ് നീക്കിവെയ്ക്കുന്നതിനും 
ജില്ലാ മെഡിക്കൽആഫീസ്, ജില്ലാ മെഡിക്കൽ ആഫീസർ 

നിരാകരിക്കുന്നതിനുമുള്ള അധികാരം സൂപത്തിൽ 
കൊല്ലം. 

(ആരോഗ്യം ). 

നിക്ഷിപ്തമാണ്. ടെണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഇനത്തിന്റെ സാമ്പിൾ 

നിർബന്ധമായും ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
TENDER NOTICES 

LIST OF ITEMS 
Item 

Quantity 
No , G5 -479/ 2011. 

2nd February 2011. - No . 

required 

for 2011 -12 
Competitive tenders are invited in sealed covers 

(1 ) ( 2) 

(3 ) 
superscribing Tender No. G5 -3 / 2010 - 11 for the supply of 
Reagents & Glass Wares worth of 5 lakhs for the use of | 1 Glucose ( GOD -POD ) Method 

60000 ml 
Biochemistry Department of Medical College Hospital, 2 Urea ( Urease Bertholot Method) 

10000 ml 
Thrissur. 

3 Creatinine reagent ( Jaffe Kinetic method ) 1000 ml 
Cost of tender form : 

4 Alkaline phosphates (ALP Kinetic method ) 6000 ml 
Original - 1, 000 + 4.04 % VAT. 

5 Cholesterol (Enzymatic) Lyophillized enzyme 500 ml 
Duplicate - 500 + 4.04 %. VAT. 

powder 

6 Calcium Reagent (OCPC ) Liquisteable | 1000 ml 
Date of sale of tender form — 10 - 2- 2011. 

7 Phosphorous Reagent (UV Endpoint 500 ml 
Closing date and time of sale of tender form 

method ) 
16 -3 -2011 , 3 p . m . 

8 Uric acid reagent (Urecase Method ) 1000 ml 
Last date and time of receipt of tender - 17 -3 - 2011, 9 SGOT (AST) ( Kinetic ) Lyophillized 6000 ml 
11 a . m . 

enzymatic powder 

6000 ml 
Opening date and time of tender - 17 - 3 - 2011 , 

10 SGPT (ALT) ( Kinetic) 
12 Noon . 

Lyophillized enzymatic powder 
Every tenderer should be accompanied by an E.M .D . 

11 LDL Direct 

100 ml 
of 1 % of the cost of tender item along with an 

12 HDL 

100 ml 
agreement in Kerala Stamp Paper worth of 50 . 

13 Tryglyceride (Enzymatic Lyophillized enzy. 500 ml 
The undersigned reserves the right of accept/reject/ powder ) 
postponed any tender without assigning any reasons . - 14 Amylase ( Liquid , stable , Kinetic ) 

250 ml 
Further detalils if any, required can be had from this 

| 15 Acidphosphates 

200 ml 
office during office hours in working days. Sample of all 
quoted item should be submitted with the tender. 

- 16 CPK ( Kinetic ) (Liquistable) 

200 ml 
തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിലെ 

17 Cholired ( Analyse) (Liquistable) 

| 500 ml 
ആവശ്യത്തിന് ഉദ്ദേശം 5 ലക്ഷം വിലവരുന്ന ( Reagents) | 18 Bicarbonate reagent ( Titration method ) 1000 ml 
വിതരണം ചെയ്യുന്നതിന് ദർഘാസ് നമ്പർ ജി .5 - 3/ 2010 - 11 എന്ന 

19 Total Protein reagent (Biuret method ) 3000 ml 
തലക്കെട്ടോടുകൂടിയ മുദ്രവെച്ച കവറുകളിൽ മത്സരാടി 

20 Albumin Reagent (BCG Method ) 

3000 ml 
സ്ഥാനത്തിലുള്ളദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Last date and time of receipt of tender 
17 -3 - 2011, 11 a . m . 

Opening date and time of tender - 17 -3 -2011 , 12 .15 p .m . 

Every tender should be accompanied by an E .M .D . 
of 1 % of the cost of tender item along with an agreement 
in Kerala Stamp Paper Worth of 50 . 

The Undersigned reserves the right of accept/reject/ 
postponed any tender without assigning any reasons . 
Further details if any, required can be had from this office 
during office hours in working days. Sample of all quoted 
item should be submitted with the tender. 


fം .. 


( 1) ( 2) 

( 3) 
21 Sodium Pottatssium Standard (140 /4meq/1 ) 1000 ml 
22 Control serum (Normal) 

25 ml 
23 Control serum ( Abnormal) 

25 ml 
24 Liquid calcium Thromboplastin from rabbit 600 ml 

- brain for PT deyermination -ISI factor- 1 
25 Liquid Cephaloplastin (activated with 600 ml 

complexedkaolin for APTT determination ) 
26 Thrombin Solution -50NIH Units/ml for 50 ml 

fibrinogen estimation 
27 Normal control Plasma-Freeze dryed 

25 ml 
GLASS WARES 
28 Test tube Borosil 12x75mm 

1000 Nos. 
29 Test tube Borosil 12x100mm 

1000 Nos. 
30 Test tube Borosil 15x150mm 

1000 Nos. 
31 Test tube without Rim Borosil 15x150mm 4000 Nos. 
32 Test tube without Rim Borosil 15x125mm 400 Nos. 
33 Test tube without Rim Borosil 12x100mm 4000 Nos. 
34 Test tube without Rim Borosil 12x75mm 4000 Nos. 
35 Graduated Pipette Borosil 5ml 

25 Nos. 
36 Graduated Pipette Borosil 10ml 

25 Nos. 
37 Beaker Borosil 1000 ml 

2 Nos. 
38 Beaker Borosil 500 ml 

6 Nos. 
39 Beaker Borosil 100 ml 

6 Nos 
40 Cuvette for calorimeter ( Borosil ) 

20 Nos.. 
41 Polystyerene tubes 12x75mm 

2000 Nos. 
42 Essrite Kit for ESR (10 tubes/pkt.) 

20 kit 
43 Haemoglobin Pippette (W . Germany Original) 10 Nos . 
44 Winrobe tubes for PCV estimation 

10 Nos. 
45 Cover glass 22X40 0.14-0.16mm pkt. of 10g 500 pkt. 
46 Micro slides 75X25x1mm ( 50 no pkt) 1000 pkt. 


തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിലെ 
ആവശ്യത്തിന് ഉദ്ദേശം 2 ലക്ഷം വിലവരുന്ന Grey (Flocinile ) 
Voccutainer - 75, 000 എണ്ണം വിതരണം ചെയ്യുന്നതിന് ദർഘാസ് 
നമ്പർ ജി.5 - 4/ 2010 - 11 എന്ന തലക്കെട്ടോടുകൂടിയ മുദ്രവെച്ച 
കവറുകളിൽ മത്സരാടി സ്ഥാനത്തിൽ ഉള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഫോറത്തിന്റെ വില - 

അസൽ 1,000 + 4. 04 % വാറ്റ്. 
-- പകർപ്പ് - 500 + 4. 04 % വാറ്റ്. 
ദർ ഘാ സ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി 


10 - 2 - 2011 . 


ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും 16 - 3 - 2011 , 3 മണി. 

- ദർ ഘാ സ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും 17 -3 - 2011, 11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും, സമയവും 17- 3- 2011 
12 . 15 മണി. 

ടെണ്ടർ തുകയുടെ 1 % നിരതദ്രവ്യമായി ടെണ്ടറിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 50 വിലയുള്ളമുദ്രപ്പത്രത്തിൽ പ്രാരംഭ 
ഉടമ്പടി വെയ് ക്കേണ്ടതാണ്. ഫോറത്തിന്റെ വില നേരിട്ട് 
ഓഫീസിൽ അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തി സമയങ്ങളിൽ ഓഫീസിൽ നിന്നും ലഭ്യമാണ്. 
കാരണം കാണിക്കാതെ ദർഘാസ് നീക്കിവെയ്ക്കുന്ന 
തിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. ടെണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഇനത്തിന്റെ സാമ്പിൾ 
നിർബന്ധമായും ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


( 2 ) 


No. G5 - 641/2011. 

2nd February 2011. 
Competitive tenders are invited in sealed covers 
superscribing Tender No. G5- 4/ 2010 - 11 for supply of the 
Gray (Flocinile ) Vaccutainer-75,000 Nos . worth of 2 lakhs 
for the use in the Laboratory of Medical College 
Hospital, Thrissur. 
Cost of tender form : 

Original - 1 ,000 + 4.04 % VAT. 

Duplicate - 500 + 4.04 % VAT. 
Date of sale of tender form --10 - 2 -2011 . 

Closing date and time of sale of tender form 
16-3 - 2011, 3 p . m . 


No. G5- 633/2011. 

2nd February 2011. 
Competitive tenders are invited in sealed covers 
superscribing tender No. G5 - 5/ 2010 - 11 for supply of the 
following item worth of 2 Lakhs for the use in the 
Laboratory of Medical College Hospital, Thrissur. 

Cost of tender form - 400 + 4.04 % VAT. 
Date of sale of tender form — 10 -2 - 2011. 

Closing date and time of sale of tender form 
16 -3- 2011, 3 p . m . 

Last date and time of receipt of tender 
17 - 3- 2011,11 a. m . 

Opening date and time of tender - 17-3 -2011, 12 .30 p . m . 


Last date and time of close of sale of tender forms— 
| 15-3- 2011, 3 p. m . 

- Last date and time for receipt of tender - 16 -3 - 2011, 
| 12 noon. 

Date and time of opening of tender - 16 - 3 - 2011 , 


| 2 p . m . 


Every tender should be accompanied by an E . M . D . 
of 1 % of the cost of tender item along with an 
agreement in Kerala Stamp Paper worth of 50 . 

The Undersigned reserves the right of accept/reject/ 
postponed any tender without assigning any reasons. 
Further detalils if any, required can be had from this 
office during office hours in working days. Sample of all 
quoted item should be submitted with the tender. 

തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിലെ 
ആവശ്യത്തിന് ഉദ്ദേശം 2 ലക്ഷം വിലവരുന്ന താഴെപ്പറയുന്ന 
ഇനങ്ങ ൾ വിതരണം ചെയ്യുന്നതിന് ദർ ഘാസ് നമ്പർ 
ജി . 5 - 5 / 2010 - 11 എന്ന തലക്കെട്ടോടുകൂടിയ മുദ്രവെച്ച 
കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഫോറത്തിന്റെ വില - 400 + 4. 04 % വാറ്റ്. 

ദർ ഘാ സ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി 
10 - 2 - 2011. 

ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും 16 - 3 -2011, 3 മണി. 

ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും, 
സമയവും - 17 - 3 -2011, 11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 17 -3 -2011, 
12.30 മണി. 

ടെണ്ടർ തുകയുടെ 1 % നിരതദ്രവ്യമായി ടെണ്ടറിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 50 വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാരംഭ 
ഉടമ്പടി വെയ്ക്കേണ്ടതാണ്. ഫോറത്തിന്റെ വില നേരിട്ട് 
ഓഫീസിൽ അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തി സമയങ്ങളിൽ ഓഫീസിൽ നിന്നും ലഭ്യമാണ്. 
കാരണം കാണിക്കാതെ ദർഘാസ് നീക്കിവെയ്ക്കുന്നതിനും 
നിരാകരിക്കുന്നതിനുമുള്ള അധികാരം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. ടെണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഇനത്തിന്റെ 
സാമ്പിൾ നിർബന്ധമായും ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

LIST OF ITEMS 


Date upto which rates are to be firms— 30 -6 - 2011 . 

Address of officer from which tender forms are to be 
obtained and whom tenders are to be sent 
The Superintendent, Government General Hospital, 
Calicut- 673 032 . 

കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ 
നേതവിഭാഗത്തിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . ( വിതരണം ചെയ്യേണ്ട 
മരുന്നുകളുടെ വിശദാംശങ്ങൾ ആശുപത്രിയിലെ ഓഫീസിൽ 
നിന്നും പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്.) 

ദർഘാസ് നമ്പർ - എസ്/7838/ 2010 . 
അടങ്കൽ തുക - 2,50,000. 
നിരതദ്രവ്യം - 1 %. 

ടെണ്ടർ ഫോമിന്റെ വില - 500+ 4 % വാറ്റ്+1 % സെസ്സ് വാറ്റ് 
നികുതിയിൻമേൽ. 

- ടെണ്ടർ ഫോം വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും 15 - 3- 2011, വൈകീട്ട് 3 മണി. 

ടെണ്ടർഫോം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 16 - 3 - 2011, ഉച്ചയ്ക്ക് 12 മണി. 

ടെണ്ടർഫോം തുറക്കുന്ന തീയതിയും സമയവും 16 - 3-2011, 
ഉച്ചയ്ക്ക് 2 മണി. 

- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി- 30 -6 - 2011. 


Government General Hospital, 
Kozhikode . 


(Sd.) 
Superintendent. 


Name of Item 


(a) Red ( screen ) vacutainer 
(b ) Vaccutainer needle 
(c) Adaptor 


Quantity 
50000 Nos. 
30000 ,, 
10000 , 


Medical College Hospital, 
Thrissur. 


(Sd.) 
| Superintendent. 


TENDER NOTICE 


No . S- 7838/2010 . 

2nd February 2011. 
Sealed tenders in the prescribed forms are invited for 
the Supply of Medicines to the Ophthalmology 
Department of Government General Hospital, Kozhikode 
(Details of Medicines to be supplied will be available in 
the Office of the hospital during office hours). 

Superscription Tender Number should be specifically 
noted as S - 7838 / 10 . 

Total Cost - 2,50,000 . 
EMD - 1 %. 
| Price of tender ( plus) ST cash only - 500 + 4 % 
VAT + 1 % Cess on VAT. 


